23 


Konni Taluk 


ALAPPUZHA DISTRICT 


പരസ്യം 

( 1 ) 


Karthikappally Taluk 


നമ്പർ എ5-3009 / 2021 . 


2021 ഏപ്രിൽ 23 . 


പരസ്യം 


( 1 ) 


പത്തനം തിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കൂടൽ 
വില്ലേജിൽ പുതിയ വീട്ടിൽ കേശവൻ കെ . എം . കുഞ്ഞുകുഞ്ഞ് 
എന്നിവർ യഥാക്രമം 1-12-1987 , 7-6-1991 എന്നീ തീയതികളിൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതരുടെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തരുടെ മകൾ വിജ യാം ബ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീ സർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാളുകൾ യഥാക്രമം 
1-12-1987 , 7-6 -1991 എന്നീ തീയതികളിൽ മരിച്ചു പോയി 
ട്ടുള്ളതാണെന്നും പരേതരുടെ അവകാശിയായി താഴെപ്പറയുന്ന 
ഒരാൾ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ എ3-4631 / 2021 . 

2021 ഏപ്രിൽ 28 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കരു വാറ്റ് വില്ലേ ജിൽ 
ടി വടക്ക് മുറിയിൽ സുനിൽ ഭവനം വീട്ടിൽ സനിൽ വിനോദ് 
ടിയാന്റെ പിതാവ് വിനോദനൻ , കെ . ആർ . മരണപ്പെട്ടുപോയി 
എന്നും എൽ.എ. ( എൻ.എച്ച് . ) ഓഫീസിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കരുവാറ്റ വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയിൽ വിനോദനൻ , കെ . ആർ . 
9-12-2006 - ൽ മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ച 
അവകാശ നിയമപ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


പേര് 


വയസ് 


പരേതരുമായുള്ള 

ബന്ധം 


വിജയാംബ , പി . കെ . 


മകൾ 


76 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


സുശീല വിനോദ് 


69 


ഭാര്യ 
മകൻ 


2 


അനിൽ വിനോദ് 


47 


3 


സനിൽ വിനോദ് 


46 


33 


4 


ആദിത്യ ( പരേതനായ മകൻ 
സുനിൽ വിനോദിന്റെ 

മകൾ ) ചെറുമകൾ 


23 


പരേതരുടെ മാതാപിതാക്കളും ഒരു മകളും മുമ്പിനാലെ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിരിക്കുന്ന 
ആളാണ് പരേതരുടെ അവകാശി എന്നുള്ളതിന് അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പമു ള്ള പക്ഷം ഈ പരസ്യം കേ രള ഗ സ റ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എ5-3263 / 2021 . 

2021 മാർച്ച് 24 . 
പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കലഞ്ഞൂർ 
വില്ലേ ജിൽ കല ത്തൂർ 

ദേശ ത്ത് 

പന ങ്ങാട്ട് വീട്ടിൽ 
ജി . രാധാമണിയമ്മ എന്നവർ 27-10-2018 -ാം തീയതി മരിച്ചു 
പോയിട്ടുള്ളതാണെന്നും പരേതയുടെ പേരിലുള്ള പണയ 
ഉരുപ്പടികൾ ബാങ്കിൽ നിന്നും തിരികെ എടുക്കു ന്നതിനും , 
മ ര ണാ ന ന്ത ര ആനു കൂ ല്യ ങ്ങൾ അ വ കാ ശികൾക്ക് 
ലഭിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
ശ്രീകുമാർ , പി . എസ് . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൾ 
27 -10 -2018 -ാം തീയതി മരിച്ചു പോയിട്ടുള്ള താ ണെ ന്നും 
പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന 2 പേരാണ് 
ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
ശ്രീകുമാർ , പി . എസ് . മകൻ 

പി . എസ് . ജയപ്രകാശ് 
പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും മുമ്പിനാലെ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിരിക്കുന്ന 
വരാണ് പരേതയുടെ അവകാശികൾ എന്നുള്ളതിന് അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമു ള്ള പക്ഷം ഈ പരസ്യം കേ രള ഗ സ റ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കോന്നി . 

തഹശീൽദാർ . 


( പരേതന്റെ മാതാപിതാക്കളും മകൻ സുനിൽ വിനോദും 
ജീവിച്ചിരിപ്പില്ല . പരേതനായ സുനിൽ വിനോദ് വിവാഹബന്ധം 
വേർപെടുത്തിയ ആളാണ് . ) 

ആകയാൽ ടിയിൽ പരേതനായ വിനോദനൻ , കെ . ആർ . - ന്റെ 
നിയ മാ നു സ ത അ വ കാശികൾ മേൽ പറഞ്ഞ 4 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 2 ) 


1 


54 


2 


56 


3 3 


നമ്പർ എ3-6058 / 2021 . 

2021 ഏപ്രിൽ 27 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ 
പൊത്തപ്പള്ളി വടക്ക് മുറിയിൽ ശങ്കരവിലാസത്ത് കോടാലി 
പറ മ്പിൽ വീട്ടിൽ ശാന്ത കു മാരി ടിയാ ളുടെ ഭർത്താവ് 
എസ് . കെ . വിശ്വംഭരൻ മരണപ്പെട്ടുപോയി എന്നും എൽ.എ. 
( എൻ.എച്ച് . ) ഓഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കുമായി ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കുമാ ര പുരം വില്ലേജാഫീ സർ മുഖേന അന്വേഷണവും 
വിചാ ര ണ യും 

നട ത്തി യ തിൽ ടിയിൽ 
എസ് . കെ . വിശ്വംഭരൻ 5-11-2014 - ൽ മരണപ്പെട്ടുപോയി എന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


അവ കാ ശ 


237 


Salim A 


Digitally signed by Salim A 
Date : 2021.08.26 10:48:57 
+ 05'30 ' 


